Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


OVERN 


ം 


സ 


VMENT OF 


ാർ 
OF KEILY 


14 जपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LIV 


THIRUVANANTHAPURAM , TUESDAY 


24th November 2009 
| 2009 നവംബർ 24 
3rd Agrahayana 1931 
1931 അഗ്രഹായനം 3 


No . 

| | 46 
നമ്പർ 


വാല്യം 54 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Fisheries Department 


ഉത്തരവ് 


കോഴിക്കോട് ഫിഷറീസ് സഹകരണ സംഘം 
രജിസ്ട്രാറുടെ ( ഫിഷറീസ് ജോയിന്റ് 
ഡയറക്ടർഉത്തരമേഖല ) 

നടപടിക്രമം 


കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ 
പ്രവർത്തിച്ചു വരുന്ന എടക്കടവ്മൽസ്യത്തൊഴിലാളി വികസന 
ക്ഷേമ സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി .എഫ്.( സി ) 166 / 93- ൽ 
നിശ്ചിത സമയപരിധിക്കകം ഭരണസമിതി തെരഞ്ഞെടുപ്പ് 
നടക്കാത്തതിനാൽ സൂചന ഒന്ന് പ്രകാരം ഭരണാധികാരിയെ 
നിയമിച്ചിരുന്നു . 


നമ്പർ എഫ് - 1690 / 2007. 

2009 ജൂലായ് 11. 
സൂചന : - 1. ഈ ആഫീസിലെ 27 - 1- 2006, 4 - 7 - 2006, 11 - 12 -2006 

- തീയതികളിലെ എഫ്. 159 /( 1) നമ്പർഉത്തരവുകൾ. 
2. കോഴിക്കോട് സഹകരണ വകുപ്പ് ജോയിന്റ് 
ര ജി സ് ടാറുടെ (ആഡിറ്റ്) 6 - 8 - 2 007 - ലെ 

എം . 1462 / 07 / കെ . ഡി . ടി.എസ്. നമ്പർ ഉത്തരവ്. 
3. ഈ ആഫീസിലെ 30 - 11- 2007 - ലെ ഇതേ നമ്പർ 

- ഉത്തരവ്. 
4. കോഴിക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 

15 - 7 - 2008 - ലെ എ .ആർ.എഫ് . ( കെ . കെ . ഡി.) 15 / 08 -ാം 

നമ്പർ കത്ത്. 
5 . ഈ ആഫീസിലെ 29 - 8 - 2008 - ലെ ഇതേ നമ്പർ 

- ഉത്തരവ്. 
6. കോഴിക്കോട് ഫിഷറീസ്അസിസ്റ്റന്റ്രജിസ്ട്രാറുടെ 

26- 10 - 2008 - ലെ ആർ.എഫ് . ( കെ . കെ . ഡി.) 15 / 08 -ാം 

നമ്പർ കത്ത്. 
7. ഈ ആഫീസിലെ 17 - 12 - 2008 - ലെ നോട്ടീസ്. 
8. സംഘംമുൻ പ്രസിഡന്റ് ശ്രീ . കെ . പി. സതീശന്റെ 

| 27 - 2 - 2009 - ലെ അ പേക്ഷ . 
Gaz. No. 46 /2009/DTP (Fisheries). 


മേൽ സംഘത്തിൽ നിന്നും 2004- 05 മുതൽആഡിറ്റ് നടത്തു 
ന്നതിന് രേഖകൾ ലഭ്യമാക്കാത്തതിനാൽ ടി സംഘത്തെ ആർ.എൻ. എ . 
പട്ടികയിൽ ഉൾപ്പെടുത്തി, സൂചന രണ്ട് പ്രകാരം സഹകരണ 
വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ (ആഡിറ്റ്) ഉത്തരവാകുകയും 
പ്രവർത്തനം നിർത്തൽ ചെയ്യുന്നതിന് ശുപാർശ ചെയ്യുകയും 
ചെയ്തിരുന്നു . 


-- തുടർന്ന് മേൽ സംഘത്തിൽ 1969- ലെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 65 പ്രകാരം അന്വേഷണം നടത്തി 
റിപ്പോർട്ട് ചെയ്യുന്നതിന് സൂചന 3 പ്രകാരം ഉത്തരവാകുകയും, 
ശേഷം സംഘം പുനരുദ്ധാരണത്തിന് യാതൊരു സാധ്യത 
യുമില്ലെന്ന സൂചന 4 പ്രകാരമുള്ള ഫിഷറീസ് അസിസ്റ്റന്റ് 
രജിസ്ട്രാറുടെറിപ്പോർട്ടിൻമേൽ വകുപ്പ് 68 പ്രകാരം നടപടികൾ 
സ്വീകരിക്കണമെന്ന് സൂചന അഞ്ച് പ്രകാരം ഉത്തരവുണ്ടായി. 


KERALA GAZETTE 


[PART III 


അതിൻമേൽ സംഘം പ്രവർത്തനം നിർത്തൽ ചെയ്യണമെന്ന് 
സൂചന ആറ് പ്രകാരം ബന്ധപ്പെട്ട ഫിഷറീസ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ശുപാർശ ചെയ്തിരുന്നു . 

മേൽ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ടി സംഘത്തിന്റെ 
പ്രവർത്തനം നിർത്തൽ ചെയ്തുകൊണ്ട്ഉത്തരവാകുന്നതിന് 
മുന്നോടിയായി വകുപ്പ് 71 (1) അനുശാസിക്കുന്ന നോട്ടീസ് സൂചന 7 
പ്രകാരം നൽകിയിരുന്നു . നോട്ടീസിൻമേൽ സൂചന 8 പ്രകാരം 
സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് നിശ്ചിത സമയപരിധിക്കകം 
സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന്അപേക്ഷ നൽകുകയുണ്ടായി. 

എന്നാൽമുൻ പ്രസിഡന്റിന്റെഅപേക്ഷ ന്യായീകരിക്കത്തെ 
ക്കതല്ലെന്ന് ബോദ്ധ്യമാവുകയുണ്ടായി. 


മേൽ സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ നിയമം 
വകുപ്പ് 71 ഉപവകുപ്പ് 1 പ്രകാരം കോഴിക്കോട് ജില്ലയിലെ 
കൊയിലാണ്ടി താലൂക്കിലെ എടക്കടവ് മൽസ്യത്തൊഴിലാളി 
വികസന ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഡി.എഫ്. ( സി ) 166/ 93 - ന്റെ പ്രവർത്തനം നിർത്തൽചെയ്തുകൊണ്ടും 
ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ശ്രീമതി വി . കെ . പത്മജ, 
ഫിഷറീസ് ഡെവലപ്പ്മെന്റ് ഓഫീസർ, കോഴിക്കോടിനെ 
നിയമിച്ചുകൊണ്ടും ഫിഷറീസ് സഹകരണസംഘം രജിസ്ട്രാർ 
എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് 
ഇതിനാൽ ഉത്തരവാകുന്നു . 


( ഒപ്പ്) 

ഫിഷറീസ് 
സഹകരണ സംഘംരജിസ്ട്രാർ. 


കോഴിക്കോട്. 


